Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


COVERNN 


ക 


ള സർക് 


ാർ 


NMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


10th July 2012 

2012ജൂലൈ 10 
19th Ashadha 1934 
1934 ആഷാഢം 19 


1 28 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Dairy Development Department 


REGISTRATION CERTIFICATE 


No. A3 - 3836/ 2011 . 


15th May 2011 . 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act , 1969 (Act 21 of 1969 ) that the 
following Society, the particulars of which are furnished in 
the Categorical Statement is registered by me today as a 
Co- operative Society under the said Act , on the basis of 
limited liability and that the bye- laws of the 
undermentioned Society is also hereby registered under 
the said section . 


5. താലൂക്ക് പത്തനാപുരം. 
6. ജില്ല കൊല്ലം. 
7. പ്രവർത്തനപരിധി : 

വാർഡ് നമ്പർ 18 കിണറ്റിൻകര 
വടക്ക് - കുറ്റി ക്കോണം ജംഗ്ഷൻ, തേക്കു മു കൾ 

പറയംകോട് വരെ റോഡ്. 
കിഴക്ക് കുറ്റിക്കോണം, ജോസ് ജംഗ്ഷൻ. 
തെക്ക് മാക്കണ്ണൂർ കിണറ്റിൻകര ( മേലില ഗ്രാമപഞ്ചായത്ത് 

അതിർത്തി). 
പടിഞ്ഞാറ് കുന്നിക്കോട്, വലിയതോട്. 

വാർഡ് നമ്പർ 19, കുന്നിക്കോട് സൗത്ത് 
വടക്ക്- കുന്നിക്കോട് തോട്ടിൽ വലിയ പാലം മുതൽ 

പുളിമുക്ക്വരെ എൻ. എച്ച്. 208 , കരാ ക്കോട് 

വെള്ളടി ഏലാ വരെ. - 
കിഴക്ക് കുന്നിക്കോട്, വലിയതോട്. 
തെക്ക് മേലില ഗ്രാമപഞ്ചായത്ത് അതിർത്തി. 
പടിഞ്ഞാറ് - മേലില ഗ്രാമപഞ്ചായത്ത് അതിർത്തി. 
8. ഓഹരി മൂലധനം - 25,000 ( ഇരുപത്തയ്യായിരം) 


-- തരംതിരിച്ചുള്ള പട്ടിക 


1. സംഘത്തിന്റെ പേരും നമ്പരും - ആ വ ണീ ശ്വരം 
ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 

ക്യൂ 344 ( ഡി) ആപ്കോസ്. 
2. രജിസ്റ്റർ ചെയ്ത തീയതി---9- 5-2012 . 
3. മേൽ വിലാസം - ആ വ ണീ ശ്വരം ക്ഷീരോൽപ്പാ ദക 
- സഹകരണ സംഘം ക്ലിപ്ത് തം നമ്പർ ക 344 ( ഡി ) 

ആപ്കോസ്, കുന്നിക്കോട് പി . ഒ. 
4. പോസ്റ്റ് ഓഫീസ് കുന്നിക്കോട്. 


10th JULY 2012 ] 


DAIRY DEVELOPMENT DEPARTMENT 


ബാദ്ധ്യത ക്ലിപ്തം. 


പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


അംഗീകൃത ഓഹരി മൂലധനം- 20 ,000 . 


9. ആസ്ഥാനം- - പുളിമുക്ക്. 
10. ബാദ്ധ്യത - ക്ലിപ്ത ബാധ്യത . 
11. പ്രധാന ഉദ്ദേശ്യങ്ങൾ പാൽ സംഭരണവും വിതരണവും. 
12 . അംഗീകൃത ഓഹരിമൂലധനം - 25, 000 ( ഇരുപത്തയ്യായിരം). 
13 . സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം- വായ്പകളുടെയും 
നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽധനം, കെട്ടിടനിധി എന്നിവയുടെ 
തുകയിൽ നിന്നും നിശ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല . 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെ തുകയിൽനിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല . 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


(2) 


നമ്പർ സി -3063 / 2011 ( 3). 


2012 ജൂൺ 7, 


REGISTRATION CERTIFICATE 


സം ഘ ത്തിന്റെ പേരും നമ്പരും - കായ പ്പ നച്ചി 
ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
ഡി 246 ( ഡി) ആപ്കോസ്. 


രജിസ്റ്റർ ചെയ്ത തീയതി- 7- 6-2012. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that the 
following Societies , the particulars which are furnished 
in the Categorical Statements are registered by me today 
as Co- operative Societies under the said Act, on the 
basis of limited liability and that the bye -laws of the 
undermentioned Societies are also hereby registered under 
the said Section . 


മേൽവിലാസം - കായപ്പനച്ചി ക്ഷീരോല്പാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ ഡി 248 ( ഡി ) ആപ്കോസ്, 
കായപ്പനച്ചി പി . ഒ., കോഴിക്കോട്- 673 505. 


പോസ്റ്റാഫീസ് - കായപ്പനച്ചി. 


താലൂക്ക് കൊയിലാണ്ടി. 


തരംതിരിച്ചുള്ള പട്ടിക 


ജില്ല കോഴിക്കോട്. 


നമ്പർ സി - 2370/ 2011( 3). 


2012 ജൂൺ 7 . 


പ്രവർത്തനപരിധി - എടച്ചേരി ഗ്രാമപഞ്ചായത്തിലെ 1, 2 

വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. 


സംഘ ത്തിന്റെ പേരും നമ്പരും - കല്ലുംപുറം 
ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
ഡി 247 ( ഡി) ആപ്കോസ്. 


അതിരുകൾ : 


കിഴക്ക് - കുനിയിൽ മുക്ക്- പൊയിൽ മുക്ക് റോഡ്. 


രജിസ്റ്റർ ചെയ്ത തീയതി - 7 -6 - 2012. 


വടക്ക് - തലശ്ശേരി- കുറ്റ്യാടി റോഡ്. 


പടിഞ്ഞാറ് - മയ്യഴിപ്പുഴ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. 


തെക്ക് - കുവ്വയിൽ താഴെ- തോട്ടുംകര റോഡ്. 


മേൽവിലാസം - കല്ലുംപുറം ക്ഷീരോൽപാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ ഡി 247 ( ഡി ) ആപ്കോസ്, 

അരൂര് പി. ഒ ., കോഴിക്കോട്- 673 507. 
പോസ്റ്റാഫീസ് - അരൂര്. 
താലൂക്ക്- - വടകര. 
ജില്ല -- കോഴിക്കോട്. 


ബാദ്ധ്യത - ക്ലിപ്തം. 


പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


അംഗീകൃത ഓഹരി മൂലധനം- " 20,000. 


പ്രവർത്തനപരിധി - പുറമേരി ഗ്രാമപഞ്ചായത്തിലെ 11, 12 
- വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. 


അതിരുകൾ : 

കിഴക്ക് - അരൂര് കല്ലുംപുറം റോഡ്. 
വടക്ക് - വട്ടപ്പൊയിൽ- നരിക്കാട്ടേരി റോഡ്. 
പടിഞ്ഞാറ് - ആയഞ്ചേരി പഞ്ചായത്ത് 
തെക്ക് - വേളം പഞ്ചായത്ത്. 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെതുകയിൽനിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല. 


| 10th JULY 2012] 


DAIRY DEVELOPMENT DEPARTMENT 


നമ്പർ സി - 3584/ 2009 (3 ). 


2012 ജൂ 


ൺ 13 . 


സംഘത്തിന്റെ പേരും നമ്പരും- മയ്യന്നൂർ ക്ഷീരോൽപാദക 

സഹകരണ സംഘം, ക്ലിപ്തം നമ്പർ ഡി 248 ( ഡി ) 

ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി- 13-6- 2012 . 
മേൽവിലാസം - മയ്യന്നൂർ ക്ഷീരോൽപാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ ഡി 248 ( ഡി ) ആപ്കോസ്, 
മയ്യന്നൂർ പി . ഒ., കോഴിക്കോട്. 
പോസ്റ്റാഫീസ് - മയ്യന്നൂർ. 
താലൂക്ക്- വടകര. 


വടക്ക് - വില്ല്യാപ്പിള്ളി വടകര റോഡ്. 

എം . സി. എം . യു . പി . സ്കൂൾ-നടേമ്മൽ 
റോഡ്-മാലോലമുക്ക്- കൂട്ടങ്ങാരം റോഡ് 
മ യ്യന്നൂർ ഒന്തം വരെയുള്ള അതിർത്തി 

ക്കുള്ളിൽ വരുന്ന പ്രദേശം. 
പടിഞ്ഞാറ് മയ്യന്നൂർ ഒന്തം-ചാത്തൻകാവ് റോഡ്. 
തെക്ക്- ചാത്തൻകാവ് റോഡ്- ലക്ഷം വീട് റോഡ് 

അ ര ാ ള അ ര ചിറ കനാൽ - മ യ്യ നൂർ 

കാവിൽ റോഡ്- കീഴത്ത് മുക്ക്-എടോളിമുക്ക്. 
ബാദ്ധ്യത ക്ലിപ്തം. 
പ്രധാന ഉദ്ദേശ്യങ്ങൾ പാൽ സംഭരണവും വിതരണവും. 


അംഗീകൃത ഓഹരി മൂലധനം - " 50 ,000. 


ജില്ല - കോഴിക്കോട്. 


പ്രവർത്തനപരിധിവില്ല്യാപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലെ 

17, 18 വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. 
അതിരുകൾ : 
കിഴക്ക് - എടോളി കോമത്ത് മുക്ക്- വെളുത്ത പറമ്പ് 

മുക്ക്- വാരിപ്പറമ്പ് ലക്ഷംവീട് ( അമരാവതി 
താഴെ പിലാവുള്ളതിൽ പറമ്പ് ഒഴികെ ) 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെ തുകയിൽനിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 

പാടുള്ളതല്ല. 
ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, സിവിൽ സ്റ്റേഷൻ, 

( ഒപ്പ്) 
കോഴിക്കോട്. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


